74 


( 5 ) 


നമ്പർ ഡി1-2936 / 2021 . 


2021 ഏപ്രിൽ 28 . 


പൊന്നാനി താ ലൂ ക്കിൽ വെളി യ ത്തോട് വില്ലേ ജിൽ 
അബ്ദുൾ മജീദ് S / o മൊയ്തീൻ കോയ , കിഴക്കേതിൽ 
ഹൗസ് , വെളിയങ്കോട് എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും കാണിച്ച് 
പരേതന്റെ മകൻ മുഹമ്മദ് റവൂഫ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വെളി യങ്കോട് വില്ലേജാഫീ സർ മുഖേന അന്വേ ഷണം 
നടത്തിയതിൽ അബ്ദുൾ മജീദ് S / o മൊയ്തീൻ കോയ , 
കിഴക്കേതിൽ ഹൗസ് , വെളിയങ്കോട് എന്നയാൾ 25-5-2013 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അനന്തരാവകാശികളായി 

പറ യുന്ന് അഞ്ച് പേർ മാത്രമാ ണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


താഴ 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മുകളിൽ കാണിച്ചിരുന്നവരെ മാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടു ത്തി തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
പെരി ന്തൽമണ്ണ തഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് വേണ്ട 
തെളിവുകൾ സഹിതം എഴുതി ഹാജരാക്കേണ്ടതാണ് . തെളിവ് 
രഹിതമോ തപാൽമാർഗ്ഗമോ ആയിട്ടുള്ള പരാതികൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( 2 ) 
റഫ് . സി5-1664 / 2021 . 

2021 ഏപ്രിൽ 28 . 
പെരി ന്തൽ മണ്ണ താ ലൂ ക്കിൽ മേലാറ്റൂർ വില്ലേജിൽ 
ദേവി നില യ ത്തിൽ താമസ ക്കാ രൻ ആ യി രു ന്നതും 
12 -12 -2 019 -ാം തീയതി അ ന്ത രി ച്ച തു മായ ബാലൻ , എ . 
s / o പി . കുട്ടൻ നായർ ( ലേറ്റ് ) എന്നയാളുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി ടിയാന്റെ ഭാര്യ ജാനകി , സി . സമർപ്പിച്ച് 
അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ നിന്നും താഴെ 
പറ യു ന്ന വർ മാത്ര മാണ് പരേ തന്റെ അ വ കാ ശി ക ളെന്ന് 
തെളിഞ്ഞിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
ജാനകി , സി . 

ഭാര്യ 
ദേവിക ദിനേഷ് 

മകൾ 
ദീപ സുനിൽ 

മകൾ 
ദിവ്യ , സി . ബി . 

മകൾ 
മുകളിൽ കാണിച്ചിരുന്നവരെ മാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
( പസിദ്ധപ്പെടു ത്തി തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
പെരി ന്തൽമണ്ണ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് വേണ്ട 
തെളിവുകൾ സഹിതം എഴുതി ഹാജരാക്കേണ്ടതാണ് . തെളിവ് 
രഹിതമോ തപാൽമാർഗ്ഗമോ ആയിട്ടുള്ള പരാതികൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


ബന്ധം 


1 


മകൻ 


49 


2 


മുഹമ്മദ് റവൂഫ് 
ഷറഫുദ്ദീൻ , കെ . 
മൊയ്തുണ്ണിക്കുട്ടി , കെ . 


മകൻ 


48 


1 


63 


3 


മകൻ 


46 


2 


45 


3 


മകൾ 


4 


41 


ഷംല 


42 


4 


37 


5 


റദീപ് 


മകൻ 


41 


അനന്തരാവ കാ ശ 


മേൽപ്പറ ഞ്ഞ വരാണ് പരേ തന്റെ അനന്ത രാവ കാശി 
ക ളെന്നു ള്ള തിന് 

സാക്ഷ്യ പതം 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസ 
ങ്ങൾക്കുള്ളിൽ രേഖാമൂലം പൊന്നാനി തഹശീൽദാർ മുമ്പാകെ 
നേരിൽ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പെരിന്തൽമണ്ണ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


താലൂക്കാഫീസ് , 
പൊന്നാനി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


KOZHIKODE DISTRICT 

Vadakara Taluk 


Perinthalmanna Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


റഫ് . സി5-1536 / 2021 . 


2021 ഏപ്രിൽ 17 . 


പരി ന്തൽ മണ്ണ താ ലൂ ക്കിൽ മങ്ക ട 

വില്ലേ ജിൽ 
പാലാ പ റ മ്പത്ത് വീട്ടിൽ താമസ ക്കാരി ആ യി രു ന്നതും 
26-11-2015 -ാം തീയതി അന്തരിച്ചതുമായ ശ്രീദേവി w / o കുഞ്ചൻ 
( ലേറ്റ് ) എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
ടിയാളുടെ മകൻ ജിഷ്ണു രാജ് , പി . സമർപ്പിച്ച അപേക്ഷ 
യി മേൽ അന്വേ ഷണം നട ത്തി യ തിൽ നിന്നും താഴെ 
പറയു ന്ന വർ മാത്രമാണ് പരേത യുടെ അവകാശികളെന്ന് 
തെളിഞ്ഞിരിക്കുന്നു . 


( 1 ) 
റഫ് . ജെ2-2602 / 2021 . 

2021 ഏപ്രിൽ 23 . 
വടകര താലൂക്കിൽ ഒഞ്ചിയം വില്ലേജിൽ ഊരാളുങ്കൽ 
ദേശത്ത് കുഞ്ഞിക്ക ണ്ണൻ , മേപ്പറമ്പത്ത് ഹൗസ് , മടപ്പള്ളി 
കോളേജ് പി . ഒ . എന്നയാൾ 21-9-2012 -ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് 
ശാരദ സമർപ്പിച്ച അപേക്ഷയിൽ ഒഞ്ചിയം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പേരെഴുതി 
യവരാണ് അവകാശികൾ എന്നു കണ്ടിരിക്കുന്നു . 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


1 


ശാരദ 


70 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


ഭാര്യ 
മകൾ 


2 


പുഷ്പ 


52 


1 


ജിഷ്ണുരാജ് , പി . 


മകൻ 


29 


3 


വിനോദൻ 


മകൻ 


49 


2 


ജിതിൻരാജ് , പി . 


മകൻ 


22 


4 


മനോജൻ 


മകൻ 


47 


3 


ജിനിഷ , പി . 


മകൾ 


23 


01 


നിഷ 


മകൾ 


40 


288 


75 


( 4 ) 


റഫ് . ജെ2-2782 / 2021 . 


2021 ഏപ്രിൽ 26 . 


മേൽ ചേർത്ത വരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തി 
നുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് ബോധിപ്പിക്കേ 
ണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


വടക ര താ ലൂ ക്കിൽ വടകര വില്ലേജിൽ വടക ര 
ദേശത്ത് ബാലൻ , പി . കെ . , പാങ്ങാട്ട് താഴകുനിയിൽ ഹൗസ് , 
നാരായണനഗരം , വടകര എന്നയാൾ 14-4-2013 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചു 
കൊണ്ട് 

സമർപ്പിച്ച് അപേക്ഷ യിൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പേരെഴുതിയവരാണ് അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 
കമ് പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


യ ശാദ 


വടക ര 


( 2 ) 


ബന്ധം 


1 


യശാദ 


63 


2 


42 


3 


ഭാര്യ 
മകൻ 
മകൾ 
മകൾ 


രാജീവൻ 
ഗിരിജ 
ബിന്ദു 


റഫ് . ജെ2-2641 / 2021 . 

2021 ഏപ്രിൽ 28 . 
വടകര താലൂക്കിൽ ചോറോട് വില്ലേജിൽ മുട്ടുങ്ങൽ 
ദേശത്ത് എൻ . ശാരദ , ചേമേരി ഹൗസ് , മുട്ടുങ്ങൽ വെസ്റ്റ് , 
ചോറോട് എന്ന വർ 3 -10 -2009 -ാം തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതയുടെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് 
ദേവി സമർപ്പിച്ച അപേക്ഷയിൽ ചോറോട് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പേരെഴുതിയ 
വരാണ് അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 
കമ പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 
ദിവ്യ മരണപ്പെട്ട സഹോദരൻ 

കുമാരന്റെ മകൾ 


40 


35 


ബന്ധം 


1 


33 


2 


ധന്യ 


32 


3 3 


9 3 


മേൽ ചേർ ത്ത വരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവ സ ത്തി 
നുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് ബോധിപ്പിക്കേ 
ണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


മൽ ചേർ ത്തെ വര മാത്രം കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തി 
നുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽകണ്ട് ബോധിപ്പിക്കേ 
ണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

( 5 ) 
റഫ് . ജെ2-2589 / 2021 . 

2021 ഏപ്രിൽ 17 . 
വടകര താലൂക്കിൽ ഒഞ്ചിയം വില്ലേജിൽ ഊരാളുങ്കൽ 
ദേശത്ത് സുമിത്രൻ , കെ . ടി . , സ്കൂൾ പറമ്പത്ത് ഹൗസ് , 
മടപ്പള്ളി കോളേജ് പി . ഒ . എന്നയാൾ 21-1-2020 -ാം തീയതി 
മരണപ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചു 
കൊണ്ട് സു ജി ന സമർപ്പിച്ച അപേക്ഷ യിൽ ഒഞ്ചിയം 
വില്ലേജാഫീസർ മുഖാ ന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പേരെഴുതിയവരാണ് അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 
ക്രമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 


( 3 ) 


റഫ് . ജെ2-2620 / 2021 . 


2021 ഏപ്രിൽ 28 . 


ബന്ധം 


ഒ . 


1 


37 


2 


സുജിന , കെ . പി . 
അർജ്ജുൻ , കെ . ടി . 
അദിജ , കെ . ടി . 


17 


വടകര താലൂക്കിൽ ഒഞ്ചിയം വില്ലേജിൽ കണ്ണൂക്കര 
ദേശത്ത് ദേവി , പുന ത്തിൽ ഹൗസ് , കണ്ണൂക്കര പി . 
എന്നവർ 13-1-2003 - ൽ മരണപ്പെട്ടുപോയെന്നും പരേതയുടെ 
അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് പ്രകാശൻ സമർപ്പിച്ച 
അപേക്ഷ യിൽ ഒഞ്ചിയം വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം 
അന്വേഷണം നട ത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് 
അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


ഭാര്യ 
മകൻ 
മകൾ 
മാതാവ് 


14 


4 


കമല 


81 


മേൽ ചേർ ത്ത വരെ മാത്രം കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
കേ രള 

ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 
ദിവസത്തിനുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽകണ്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


മരിച്ചവരുമായുള്ള 

ബന്ധം 


1 


പ്രകാശൻ 


മകൻ 


58 


2 


പ്രദീപൻ 


മകൻ 


56 


3 


റീജ 


മകൾ 


54 


മേൽ ചേർ ത്ത വരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ 
വടകര തഹശീൽദാരെ നേരിൽകണ്ട് ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


( 6 ) 
റഫ് . ജെ2-2619 / 2021 . 

2021 ഏപ്രിൽ 26 . 
വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ പുതുപ്പണം 
ദേശത്ത് മുസ്തഫ , വടക്കേ പറമ്പത്ത് ഹൗസ് , പുതുപ്പണം 
എന്നയാൾ 16 -7-2017 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും 
പരേ തന്റെ അവ കാശങ്ങൾ വാങ്ങിക്കാൻ ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് സീനത്ത് 
സമർപ്പിച്ച അപേക്ഷ യിൽ നട ക്കു താഴ വില്ലേജാ ഫീ സർ 
മു ഖാ ന്തിരം 

നട ത്തിയതിൽ 
പേരെഴുതിയവരാണ് അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


അന്വഷണം 


താഴ 


289 


76 


പേര് 


ക്രമ 


പേര് 


കമ 
നമ്പർ 


വയസ് 


മരിച്ചയാളുമായുള്ള 

വയസ് 
ബന്ധം 


പരേതനുമായുള്ള 


നമ്പർ 


ബന്ധം 


1 


സീനത്ത് 


ഭാര്യ 


50 


1 


പേമകുമാരി , ഇ . 


ഭാര്യ 


74 


2 


മുഫ്സിർ 


മകൻ 


32 


2 


ഷാജി , കെ . ടി . 


മകൻ 


52 


3 


മുഫ് സിന 


മകൾ 


30 


3 


സിന്ധു , കെ . ടി . 


മകൾ 


50 


4 


ഫെമിന 


മകൾ 


27 


4 


ഷീബ , കെ . ടി . 


മകൾ 


48 


5 


ഫാത്തിമ 


മകൾ 


24 


മേൽ ചേർത്ത വരെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവ സ ത്തി 
നുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് ബോധിപ്പിക്കേ 
ണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


മേൽ ചേർ ത്തവരെ മാത്രം കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
കേരള 

ഗ സ റ്റിൽ പ്രസി ദ്ധീകരിച്ച തീയതി മുതൽ 30 
ദിവസത്തിനുള്ളിൽ വടകര തഹശീൽദാരെ നേരിൽ കണ്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 7 ) 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


വടകര . 


Thamarassery Taluk 


പരസ്യം 


റഫ് . ജെ2-2771 / 2021 . 

2021 ഏപ്രിൽ 26 . 
വടകര താലൂക്കിൽ ഒഞ്ചിയം വില്ലേജിൽ കണ്ണൂക്ക ര 
ദേശത്ത് കുഞ്ഞി രാമൻ , പടിഞ്ഞാറെ നാവത്ത് ഹൗസ് , 
കണ്ണുക്കര പി . ഒ . എന്നയാൾ 12-12-2002 -ാം തീയതി മരണ 
പ്പെട്ടുപോയെന്നും പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് 
ശാരദ സമർപ്പിച്ച അപേക്ഷയിൽ വില്ലേജാഫീസർ മുഖാന്തരം 
അന്വേ ഷണം നടത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് 
അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


( 1 ) 


നമ്പർ സി2-34052021 . 


2021 ഏപ്രിൽ 21 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ശാരദ 


ഭാര്യ 


75 


താമ രശ്ശേരി താലൂക്ക് , പന ങ്ങാട് അംശം , പനങ്ങാട് 
ദേശത്ത് താമസിച്ചിരുന്ന രുഗ്മിണി അമ്മ , പി . w / o ( Late ) , 
പത്മനാഭകുറുപ്പ് , പത്മശ്രീ തെരുവത്ത് വീട് , പനങ്ങാട് പി , ഒ . 
എന്ന വർ 25-12 -2020 -ാം തീയതി മരണ മടഞ്ഞിരിക്കു ന്നു . 
പരേതയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി മകൻ 
ജ യ രാ ജൻ , ടി . തെരു വത്ത് വീട് , പ ന ങ്ങാട് 

പി . ഒ . 
ബോധി പ്പിക്കുന്ന അ പക്ഷാകാര്യത്തിൽ അന്വ ഷണം 
നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് പരേ തയുടെ 
അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


2 


ശ്രീജ 


മകൾ 


56 


3 


പ്രേമൻ 


മകൻ 


53 


4 


മിനി 


മകൾ 


50 


5 


ശ്രീജിത്ത് 


മകൻ 


42 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


മൽ ചേർ ത്ത വര മാത്രം കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസി ദ്ധീകരിച്ച തീയതി മുതൽ 30 
ദിവ സത്തി നു ള്ളിൽ വടകര തഹശീൽദാരെ നേരിൽകണ്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


1 


ജയകൃഷ്ണൻ 


മകൻ 


46 


2 


ജയശ്രീ , ടി . 


മകൾ 


45 


3 


ജയരാജൻ , ടി . 


മകൻ 


41 


( 8 ) 


റഫ് . ജെ2-2603 / 2021 . 


2021 ഏപ്രിൽ 20 . 


വടകര താലൂക്കിൽ ഒഞ്ചിയം വില്ലേജിൽ ഊരാളുങ്കൽ 
ദേശത്ത് കെ . ടി . ഗോപാലൻ , ചോയീസ് കോട്ടേജ് ഹൗസ് , 
നാദാപുരം റോഡ് , മടപ്പള്ളി കോളേജ് പി . ഒ . എന്നയാൾ 
8-12-2008 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 
അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് ഷാജി സമർപ്പിച്ച 
അപേ ക്ഷ യിൽ ഒഞ്ചിയം വില്ലേ ജാ ഫീ സർ മു ഖാ ന്തരം 
അന്വേ ഷണം നടത്തിയതിൽ താഴെ പേരെഴുതിയവരാണ് 
അവകാശികളെന്ന് കണ്ടിരിക്കുന്നു . 


മേൽപ്പറഞ്ഞ അനന്തരാവകാശികളെ ഉൾപ്പെടുത്തി ഒരു 
അ ന ന്ത രാവ കാശ സർട്ടി ഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ടെങ്കിൽ അവർ ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയ തി മു തൽ 30 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയ 
ത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . ആ ക്ഷേ പ ങ്ങ ൾ ലഭി ക്കാ ത്ത പക്ഷം 
അപേക്ഷകന് അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് അനു വാദി 
ക്കുന്നതാണെന്ന് ഇതിനാൽ എല്ലാവരേയും അറിയിക്കുന്നു . 


290 


Salim A 


Digitally signed by Salim A 
Date : 2021.08.26 10:41:58 
+ 05'30 ' 


